11 


Regn . No. KERBIL /2012 /45073 

dated 5 - 9 - 2012 with RNI 
Reg. No. KL/ TV ( N )/ 634/ 2018 -20 


सत्यमेव जयते 


കേരള സർക്കാർ 
Government of Kerala 

20 


V 


GOVER 


ക 


MENT OF 


കേരള ഗസററ് 
KERALA GAZETTE 


ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 

PUBLISHED BY AUTHORITY 


വാല്യം 9 


തിരുവനന്തപുരം, 

- ചൊവ്വ 


നമ്പർ 


2020 മാർച്ച് 3 
3rd March 2020 

1195 കുംഭം 19 
19th Kumbham 1195 
1941 ഫാൽഗുനം 13 
13th Phalguna 1941 


Vol . IX 


No . 


Thiruvananthapuram , 

Tuesday 


PART III 
Notifications by Heads of Departments 
Commissionerate of Land Revenue 


3rd MARCH 2020 ] 


COMMISSIONERATE OF LAND REVENUE 


1874 


Kanjirappally Taluk 


പരസ്യം 


( 3 ) 
നമ്പർ സി2 - 275 / 2020 . 

2020 ജനുവരി 23 . 
- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇളം ആളം വില്ലേജിൽ 
നരി യ നാനി പി . ഒ . യിൽ മെത്താ യ ത്തിൽ വീട്ടിൽ 
എം . എൻ. ഗംഗാധരൻ എന്നയാൾ 8 - 12 - 2019 - ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണെന്നും, വിവിധ ആ വ ശ്യ ങ്ങ ൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
ഉഷ ഗംഗാധരൻ, മെത്തായത്തേൽ വീട്, നരിയനാനി പി . ഒ . 
എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷ യിൻ മേൽ ഇളംആളം 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ അന ന്ത രാവകാശികൾ താഴെ പേര് 
ചേർത്തിട്ടുള്ളവർ മാത്രമാണെന്ന്അറിയുന്നു . 
പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 ഉഷ ഗംഗാധരൻ 

ഭാര്യ 
- ശ്രുതിമോൾ, എം . ജി. 

മകൾ 
3 സ്വാതിമോൾ, എം. ജി. 
- (പരേതന്റെ മാതാവ് മരണപ്പെട്ടുപോയിട്ടുള്ളതും, പിതാവ് 
ജീവിച്ചിരിപ്പുള്ളതുമാണ്. 

മേൽ പറഞ്ഞിരിക്കുന്നവരാണ്പരേതന്റെഅനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയതിക്ക് ശേഷമോതപാലിലോ ലഭിക്കുന്നആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


നമ്പർ സി2- 276 /2020. 

2020 ജനുവരി 23 . 
കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ഇളങ്ങുളം വില്ലേജിൽ 
കൂരാലി പി . ഒ . - യിൽ കുളങ്ങര വീട്ടിൽ മുഹ മ്മദ് റഫീഖ് 
എന്നയാൾ 7 - 11 -2019 - ൽ മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും 
വിവിധ ആവശ്യങ്ങൾക്കായി ഹാജരാക്കുന്നതിന് അനന്തരാവകാശ 
സർട്ടിഫിക്കറ്റ് അനുവദിക്കണമെന്നും കാണിച്ച് പരേതന്റെഭാര്യ 
ഷെഫീന ബീവി, ഇ . എം ., കുളങ്ങര വീട്, കൂരാലി പി . ഒ . 
എന്ന കക്ഷി സമർപ്പിച്ച അപേക്ഷയിൻമേൽ ഇളങ്ങുളം വില്ലേജ് 
ആഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ പരേതന്റെ 
അ ന ന്ത രാ വകാശികൾ താഴെ പേര് ചേർത്തിട്ടു ള്ള വർ 
മാത്രമാണെന്ന്അറിയുന്നു . 
കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
ഷെഫീന ബീവി, ഇ . എം . ഭാര്യ 
- അബ്ദുൾ ബാസിത്ത് 

മകൻ 
ഹസ്സൻ മൗലവി 

പിതാവ് 
മൈമൂന ബീവി 

മാതാവ് 
മേൽ പറഞ്ഞിരിക്കുന്നവരാണ്പരേതന്റെ അനന്തരാവകാശികൾ 
എന്ന്കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗസറ്റിൽ 
പ്രസിദ്ധപ്പെടുത്തി 30 ദിവ സ ത്തി നകം കാഞ്ഞിര പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയ തിക്ക് ശേഷമോ തപാലിലോ ലഭിക്കുന്ന 
ആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല. 


കമ 


( 4 ) 


( 2 ) 


നമ്പർ സി2 - 8310 2019 . 


2020 ജനുവരി 16. 


നമ്പർ സി2 - 65212020 . 

- 2020 ജനുവരി 31. 
- കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറ ക്ക ടവ് വില്ലേജിൽ 
പാൻകുന്നം പി . ഒ . യിൽ മെലാടും പാറ വീട്ടിൽ 
ഫിലിപ്പ്, എം . സി . എന്ന യാൾ 11 - 1 -2020 - ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാ ണെന്നും, വിവിധ ആവ ശ്യ ങ്ങ ൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അ നു വ ദി ക്ക ണ മെന്നും കാണിച്ച് പരേതന്റെ ഭാര്യ 
സജിനിമോൾ ജോസഫ്, മൈലാടുംപാറ വീട്, പൊൻകുന്നം പി. ഒ. 
എന്ന കക്ഷി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ചിറ ക്കടവ് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ പിതാവ് എം . പി . ചാക്കോ 26 - 10 - 2018 - ലും 
മാതാവ് ഏലിക്കുട്ടിചാക്കോ 3- 5- 2015- ലും മരണമടഞ്ഞിട്ടുള്ള 
താണെന്നും, പരേതനായ ഫിലിപ്പ്, എം . സി . എന്നയാളുടെ 
അ ന ന്ത രാവകാശികൾ താഴെ പേര് ചേർത്തിട്ടു ള്ള വർ 
മാത്രമാണെന്ന്അറിയുന്നു . 


കാഞ്ഞിരപ്പള്ളി താലൂക്കിൽ ചിറ ക്ക ടവ് വില്ലേജിൽ 
ചെന്നാക്കുന്ന് പി . ഒ . യിൽ കാക്ക തൂക്കിയിൽ വീട്ടിൽ 
ഇ . ആർ. ഗോ പി നാഥൻ നായർ എന്ന യാൾ 1- 11 - 2019 - ൽ 
മരണപ്പെട്ടുപോയിട്ടുള്ളതാണെന്നും, വിവിധ ആവശ്യങ്ങൾക്കായി 
ഹാജ രാ ക്കു ന്ന തിന് അ ന ന്ത രാ വ കാശ സർട്ടിഫിക്കറ്റ് 
അനു വ ദി ക്ക ണ മെന്ന് കാണിച്ച് പ രേതന്റെ സഹോദരി 
വിജയമ്മ, പി. ആർ.,തുമ്പോളി വീട്, ആനിക്കാട് പി. ഒ . എന്ന 
കക്ഷി സമർപ്പിച്ച അപേ ക്ഷ യിൻ മേൽ ചിറ ക്ക ടവ് 
വില്ലേജാഫീസർ മുഖാന്തിരം അന്വേഷണം നടത്തിയതിൽ 
പരേതന്റെ ഭാര്യ പൊന്നമ്മ ജി . നായർ 18 - 10 - 2016 - ൽ മരണപ്പെട്ടു 
പോയിട്ടുള്ളതാണന്നും, ടി ദമ്പതികൾക്ക് സന്താനങ്ങൾ 
ഇല്ലാ യി രു ന്നു വെന്നും, പരേതന്റെ അനന്തരാവകാശികൾ 
താഴെ പേര് ചേർത്തിട്ടുള്ളവർ മാത്രമാണെന്ന്അറിയുന്നു . 
| കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
1 രവീന്ദ്രൻ നായർ, പി. ആർ. സഹോദരൻ 
2 തങ്കമ്മ, പി . ആർ. 

സഹോദരി 
3 വിജയമ്മ, പി . ആർ. 

- (പരേതന്റെമാതാപിതാക്കൾ ജീവിച്ചിരിപ്പില്ല. 

മേൽ പറഞ്ഞിരിക്കുന്നവരാണ് പരേതന്റെ അനന്തരാ 
വ കാ ശികൾ എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ 
ആർക്കെങ്കിലും ആക്ഷേപമുള്ളപക്ഷം ഈ പരസ്യം കേരള 
ഗവൺമെന്റ് ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം 
കാഞ്ഞിരപ്പള്ളി തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് 
സമർപ്പിക്കേ ണ്ട താ ണ് . നിശ്ചിത തീയതിക്ക് ശേഷമോ 
തപാലിലോ ലഭിക്കുന്നആക്ഷേപങ്ങൾ പരിഗണിക്കുന്നതല്ല . 


1 


കമ പേര് 

പരേതനുമായുള്ള വയസ് 
നമ്പർ 

ബന്ധം 
- സജിനിമോൾ ജോസഫ് ഭാര്യ 
- 2 അലീനാ ഫിലിപ്പ് 

മകൾ 
- മേൽ പറഞ്ഞിരിക്കുന്നവരാണ്പരേതന്റെഅനന്തരാവകാശികൾ 
എന്ന് കാണിച്ച് സർട്ടിഫിക്കറ്റ് നൽകുന്നതിൽ ആർക്കെങ്കിലും 
ആക്ഷേ പമുള്ളപക്ഷം ഈ പരസ്യം കേരള ഗവൺമെന്റ് 
ഗസറ്റിൽ പ്രസിദ്ധീകരിച്ച് 30 ദിവസത്തിനകം കാഞ്ഞിരപ്പള്ളി 
തഹശീൽദാർക്ക് രേഖാമൂലം നേരിട്ട് സമർപ്പിക്കേണ്ടതാണ്. 
നിശ്ചിത തീയതിക്ക് ശേഷമോതപാലിലോ ലഭിക്കുന്നആക്ഷേപങ്ങൾ 
പരിഗണിക്കുന്നതല്ല . 


താലൂക്കാഫീസ്, 
കാഞ്ഞിരപ്പള്ളി. 


( ഒപ്പ്) 
തഹശീൽദാർ. 


126 


